Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/12 - 14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


- No . 


- 


ഏപ 


27th March 2012 
| 2012 മാർച്ച് 27 
7th Chaithra 1934 
1934 ചൈത്രം 7 


13 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Police Department 


ലേല പരസ്യം 
നമ്പർ ഇ2 -45499/ 2010 / കെ . 

2012 ഫെബ്രുവരി 18 . 
കോട്ടയം ജില്ലാ സായുധ സേനാ ക്യാമ്പിൽ സൂക്ഷിച്ചി 
രിക്കുന്ന താഴെ പറയുന്ന ഉപയോഗശൂന്യമായ ടയറുകളും 
വെയ്സ്റ്റ് ഓയിലും ഏപ്രിൽ മാസം 18 -ാം തീയതി പകൽ 
11 മണിക്ക് കോട്ടയം എ . ആർ. ക്യാമ്പിൽ വച്ച് പരസ്യമായി 
ലേലം ചെയ്തു കൊടുക്കുന്നതാണ്. 

- ഉപയോഗശൂന്യമായ ടയറുകൾ 


16 - 4 - 2012 തീയതിക്കു മുമ്പായി കിട്ടത്തക്കവണ്ണം നേരിട്ടോ 
തപാൽ മുഖേനയോ നൽകാവുന്നതാണ്. ക്വട്ടേഷനോടൊപ്പം 
നിരതദ്രവ്യം അടച്ച രസീതും ഉായിരിക്കേതാണ്. 
- ലേലം കഴിഞ്ഞാലുടൻ ക്വട്ടേഷനുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ക്വട്ടേഷനിലോ ഏതിലാണ് കൂടുതൽ തുക 
വരുന്നത് ആ ആളിന് ലേലം സ്ഥിരപ്പെടുത്തി കൊടുക്കു 
ന്നതും ടിയാൻ ഉടനടി ലേലസംഖ്യയുടെ പകുതിയും വില്പന 
നികുതിയും അപ്പോൾത്തന്നെ അടക്കേതും ലേലം സ്ഥിരപ്പെ 
ടുത്തി ഉത്തരവ് ലഭിച്ചാലുടൻ ബാക്കി തുകയടച്ച് ടയറുകളും 
വേസ്റ്റ് ഓയിലും സ്വന്തം ചെലവിൽ ക്യാമ്പിൽനിന്നും നീക്കം 
ചെയ്യേതുമാണ്. ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞാലുടൻ തിരികെ നൽകുന്നതുമാണ്. 
-- മേൽ പറഞ്ഞ നിബന്ധനകൾക്കു വിപരീതമായി ലേലം 
കൊ യാൾ പ്രവർത്തിക്കു ക യാ ണെ ങ്കിൽ ടിയാൻ അടച്ച 
സംഖ്യ മുഴുവൻ സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും പുനർ 
ലേലം ചെയ്യുന്നതുമാണ്. പുനർ ലേലത്തിൽ സർക്കാരിന് 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് ലേലം കൊ 
യാളിൽനിന്നും ഈടാക്കുന്നതും കൂടുതൽ തുക ലഭിച്ചാൽ 
ആയതിന് ടിയാന് അർഹത ഉായിരിക്കുന്നതുമല്ല . 

-- യാതൊരു കാര ണവും കാണിക്കാതെ ലേലം മാറ്റി 
വയ്ക്കുന്നതിനും ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനു മുള്ള 
അധികാരം കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ഉായിരി 
ക്കുന്നതാണ്. 


- 


1 


| കമ ടയറിന്റെ 

എണ്ണം നിരതദ്രവ്യം 
നമ്പർ അളവ് 
7.00/15 Tyre 

1,750 
7.00/15 Tyre 

200 
590 .15/ R 15 RT Tyre 7 
165. 80 / R 15 Tyre 

200 
(ഭാഗികമായി കേടായത്) 
വെയ്സ്റ്റ് ഓയിൽ - 700 ലിറ്റർ. 

നിരതദ്രവ്യം - 1,200 . - 
ലേലത്തിൽപങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനു 
മുമ്പായി ലേലസ്ഥലത്ത് ഹാജരാകേതും നിരതദ്രവ്യം അടച്ച് 
രസീത് വാങ്ങേതുമാണ്. കൂടാതെ ഇതിലേക്ക് സീൽ ചെയ്ത 
ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. 

ദർഘാസുകളുടെ പുറത്ത് ഉപയോഗശൂന്യമായ ടയറുക 
ളുടെ ക്വട്ടേഷൻ അല്ലെങ്കിൽ വേസ് ഓയിലിന്റെ ക്വട്ടേഷൻ 
ഏതാണെന്ന് പ്രത്യേകം എഴുതി ജില്ലാ പോലീസ് മേധാവിക്ക് 


750 


ജില്ലാ പോലീസ് ഓഫീസ്, 
കോട്ടയം. 
മേധാവി. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് 


KERALA GAZETTE 


ലേലം/ ദർഘാസ് പരസ്യം 


അർഹതയില്ലാത്തതുമാണ്. 
-- മേൽ പറഞ്ഞ ലേല വസ്തുക്കൾ എല്ലാ പ്രവൃത്തി ദിവസ 
ങ്ങളിലും രാവിലെ 10 മണിമുതൽ വൈകുന്നേരം 5 മണിവരെ 
യുള്ള സമയത്ത് ഇടുക്കി ജില്ലാ മോട്ടോർ ട്രാൻസ്പോർട്ട് 
ഓഫീസറുടെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ദർഘാസ് 
നടപടികൾ നിർത്തിവയ്ക്കുന്നതിനോ മാറ്റി വയ്ക്കുന്നതിനോ 
ഉള്ള അധികാരം ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് 
ഉായിരിക്കും. ലേലം സംബന്ധിച്ച് ( ലേല നടപടി സമയത്തും 
അതി നു ശേ ഷവും) ഇടുക്കി ജില്ലാ പോലീസ് മേധാവി 
എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. 


ജില്ലാ പോലീസ് ആഫീസ്, 
ഇടുക്കി. 


- ( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


TENDER NOTICE 


100 


നമ്പർ ഇ2- 21482 / 2010 / ഐ . ഡി . 

2012 മാർച്ച് 1. 
ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിൽ 
ഉള്ളതും പൈനാവിലുള്ള ഇടുക്കി ജില്ലാ പോലീസ് മോട്ടോർ 
ട്രാൻസ്പോർട്ട് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കു ന്നതും ഈ 
ഡിപ്പാർട്ടുമെന്റിലെ വാഹനങ്ങൾക്ക് ആവശ്യമില്ലാത്തതുമായ 
താഴെ പറയുന്ന വിവിധതരം ഉപയോഗിച്ച് സ്പെയർ പാർട്ട്സു 
കൾ, ടയറുകൾ, ട്യൂബുകൾ, ഫ്ളാപ്പുകൾ, വേസ്റ്റ് ഓയിൽ 
മുതലായവ 18 - 4 - 2012 -ാം തീയതി രാവിലെ 11 മണിക്ക് പൈനാ 
വിലുള്ള ഇടുക്കി ജില്ലാ പോലീസ് മോട്ടോർ ട്രാൻസ്പേ 
ാർട്ട് ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം/ ദർഘാസുകൾവഴി 
വിൽപ്പന നടത്തുന്നതാണ്. 
കമ ഇനം 

അളവ് നിരതദ്രവ്യം 
നമ്പർ 
1 സ്പെയർ പാർട്ട്സുകൾ 123 എണ്ണം 300 
ടയറുകൾ, ട്യൂബുകൾ, ടയർ 55 എണ്ണം 700 
ഫ്ളാപ്പുകൾ 

ട്യൂബ് 39 എണ്ണം 

ഫ്ളാപ്പ് 11 എണ്ണം 
3 വേസ്റ്റ് ഓയിൽ 

239 ലിറ്റർ 100 
- ലേല ത്തിൽ പങ്കെ ടു ക്കു വാ ൻ ആഗ ഹി ക്കു ന്ന വർ 
ലേ ദി വസം ലേല സ്ഥലത്ത് ഹാജരാകേ തും ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർമുമ്പ്മുകളിൽ പറഞ്ഞിരി 
ക്കുന്ന നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേതുമാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു 
നൽകു ന്ന താണ്. കൂടാതെ ടി ലേലത്തിന് ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. 17 - 4 - 2012 -ാം തീയതി വൈകുന്നേരം 
4 മണിക്ക് മുൻപ് സീൽ ചെയ്ത കവറിൽ വെള്ളകടലാ 
സിൽ നേരിട്ടോ തപാൽ മാർഗ്ഗമോ ദർഘാസുകൾ ഇടുക്കി 
ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ എത്തിക്കേതാ 
ണ്. ദർഘാസിനൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
നിന്നും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ 
വാങ്ങിയിട്ടുള്ളതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ടാവൻകൂറിന്റെ 

ഇടുക്കി 

ശാഖ യിൽ ന 
ിന്നും മാറാവുന്നതുമായ നിശ്ചിത നിരതദ വ്യ ത്തി 
നുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേതാണ്. നിശ്ചിത 
നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
കവറിനു പുറത്ത് “ പെയർ പാർട്ട്സുകൾ, ടയറുകൾ, 
ട്യൂബുകൾ, ഫ്ളാപ്പുകൾ, വേസ്റ്റ് ഓയിൽ ലേലത്തിനുള്ള 
ദർഘാസ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. 

ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതാ 
ണ്. ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക കാണുന്നത് 
ആ തുകയ്ക്ക് ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തു 
ന്നതാണ്. ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ വിൽപ്പന ന 
ികുതി അടക്കമുള്ള ലേലം/ ദർഘാസ് തുക മുഴുവനും ( നിരത 
ദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്ത് വച്ച്തന്നെ അടയ്ക്കേതാണ്. 
ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 7 ദിവസ 
ത്തിനകം വസ്തുവകകൾ സ്വന്തം ചിലവിൽ കെപോകേ 
താ ണ് . ലേലമോ ദർഘാസോ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞ് 
ലേല വസ്തു ക്കൾ ക്ക് ഊാ കാവുന്ന നാശ ന ഷ്ട ങ്ങൾക്ക് 
ഡിപ്പാർട്ടുമെന്റിന് യാതൊരു ഉത്തര വാദിത്വവും ഊാ യി രി 
ക്കുന്നതല്ല. 

- ലേലം കൊയാൾ മേൽപ്പറഞ്ഞ നിബന്ധനകൾ ലംഘി 
ച്ചാൽ ടിയാന്റെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽകൂട്ടു 
ന്നതും ടി വസ്തുക്കൾ പുനർലേലം ചെയ്യു ന്നതു മാ ണ് . പ് 
നർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടമായാൽ 
ആയതിന് ആദ്യം ലേലംകൊയാൾ ഉത്തരവാദിയാകുന്നതും, 
നഷ്ടപ്പെട്ട തുക ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമായിരി 
ക്കും .എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് ലേലം 
ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടുന്ന തുകയ്ക്ക് ടിയാന് 


[ No . I/ 2012 - 13 ) 
No. E1/12036/11/ CC. 

9th March 2012 . 
Sealed tenders are invited for the regular refilling 
of Toners for the 54 numbers of Computer Laser Jet 
Printers [ Model - HP 2015 ,3052 ( all in one) 1020 , 1007 
& Canon ] available in the Police Stations /Offices in the 
Kozhikode City Police unit to be refilled on demand at 
the respective Police Stations/Offices for the period upto 
31- 3 - 2013 . Envelope containing tenders should be 
superscribed “ Tender for refilling Toners of Computer 
Laser Jet Printers of Kozhikode City Police” with Tender 
No . and addressed to the District Police Chief, City Police 
Office , Mananchira , Kozhikkode - 01 . The tenders will be 
opened on 29 - 3 -2012 , 11 a . m . in the presence of such 
tenderers or their authorized persons who may be present 
at that time. 

Intending tenderers may submit their applications 
before the District Police Chief, Kozhikode City , 
Mananchira , Kozhikode -01 and obtain the requisite tender 
from in which the tender should be submitted . Applications 
for the tender forms should be accompanied by receipt 
for cash remittance of 675 (including VAT) at the City 
Police Office , Kozhikode and the said amount is not 
refundable . Date and time of closing the issue of tender 
forms will be on 27 - 3 - 2012 , 4 p .m . Cheque / DD / Postal 
Order and Postage Stamps will not be accepted towards 
the cost of forms and the tender forms will not be sent 

by VPP either, duplicate tender form if required will be 
- issued at 338 (including VAT ) per copy. 

CONDITIONS 
1. Every tender should be remit 1 % as EMD i. e ., 

- 3 ,000 in favour of District Police Chief, Kozhikode 

either through DD or cash remittance at this office . 
2 . Tender should enclose an agreement as described in 

tender forms in Stamp Paper worth 50 . 
3 . The successful tenderers should sign an agreement in 

Stamp Paper worth - 50 and deposit 5 % value of the 
contract as security deposit. 

Further details can be obtained from the office of the 
undersigned during the office hours. The District Police 
Chief, Kozhikode shall have the right to reject the tenders 
without assigning any reason . 


City Police Office , 
Kozhikode. 
Chief. 


( Sd .) 
District Police 


